അമലം വിമലം: വാക്കും വിശുദ്ധിയും 


ഫാ. ഡോ. കെ. എം. ജോര്‍ജ്‌ 


നല്ല ആരോഗ്യമുള്ള സുഭഗമായ ശരീരമുള്ള ആളുകളെ കാണാന്‍ എല്ലാവര്‍ക്കും ഇഷ്ടമാണ്‌. സിനിമയിലും 
സ്പോര്‍ട്ടസിലും ഗെയിംസിലുമൊക്കെ അങ്ങനെയുള്ള വ്യക്തികളെ നാം താരപദവിയിലേക്കുയര്‍ത്തി ആരാധ 
നയോടെ നോക്കുന്നു. 


എന്നാല്‍ അങ്ങനെയുള്ള വ്യക്തികളുടെ ശരീരം കീറിമുറിച്ച്‌ അതിനുള്ളിലുള്ളതൊക്കെ കാണാന്‍ ആര്‍ക്കും 
പൊതുവെ ഇഷ്ടം കാണുകയില്ല. പോസ്റ്റുമോര്‍ട്ടം നടത്തുന്ന ഫോറന്‍സിക്‌ സര്‍ജന്മാരും മറ്റും ആമാശയവും 
കുടലുമെല്ലാം കീറി നോക്കാന്‍ നിര്‍ബന്ധിതരാണ്‌. സാധാരണക്കാരായ ആളുകള്‍ക്ക്‌ ആ കാഴ്ച കണ്ടാല്‍ അറപ്പും 
വെറുപ്പുമുണ്ടാകും. നാമ്രെത ആരാധിക്കുന്ന താരത്തിന്റെ സുന്ദരമായ ശരീരമാണെങ്കിലും അതാണവസ്ഥ. 


സ്രഷ്ടാവ്‌ കാരുണ്യപൂർവ്വം അങ്ങനെയുള്ള സംഗതികളെയെല്ലാം വളരെ മിനുസമുള്ളതും മൃദുലവുമായ 
ഒരു തോല്‍സഞ്ചിക്ക്‌ അകത്താക്കിയാണ്‌ നമ്മെയെല്ലാം നിര്‍മ്മിച്ചിരിക്കുന്നത്‌. ആ സഞ്ചിയുടെ പുറത്ത്‌ നാം 
പൌഡറിടുകയും പെര്‍ഫ്യൂമടിക്കുകയും ചായം തേക്കുകയും സ്വര്‍ണ്ണവും രത്നവും പട്ടുവസ്ത്രങ്ങളും അണി 
യുകയും ചെയ്യുന്നു. 


നമ്മുടെ ചര്‍മ്മാവരണം ഒരു മറപോലെയാണ്‌, അകത്തുള്ളതിനെയൊന്നും അത്‌ തുറന്നു കാണിക്കുന്നില്ല. 
ആ തൊലിയെങ്ങാനും ഒന്നു പൊട്ടിയാല്‍ നമുക്ക്‌ ആധിയാണ്‌. ആ വിടവിലൂടെ അകത്തുള്ളതൊക്കെ പുറത്തു 
ചാടുമെന്നും നാം ചിതറിപ്പോകുമെന്നുമാണ്‌ നമ്മുടെ അബോധമനസ്സിന്റെ ഭയം. അതുകൊണ്ട്‌ ആ തൊലിമറ 
യില്‍ വിടവും വിള്ളലും ഉണ്ടാകാതെ ഭ്രദമായി നാം സൂക്ഷിക്കുന്നു. 


ഇതില്‍ നിന്നാണ്‌ നാം പരസ്പരം കുത്തി മുറിവേല്‍പ്പിക്കരുത്‌ എന്ന സാര്‍വൃജനീനമായ ധാര്‍മ്മിക തത്വം 
ഉണ്ടായത്‌. അമ്പാണെങ്കിലും വാളാണെങ്കിലും തോക്കാണെങ്കിലും അതുപയോഗിച്ച്‌ അപരന്റെ ശരീരത്തെ കുത്തി 
ക്കീറരുത്. എല്ലാ അക്രമവും മനുഷ്യശരീരത്തിന്റെ സുഭ്രദതയെ തകര്‍ത്ത്‌ മനുഷ്യനെ കൊല്ലുന്നു. 


ആധുനിക വൈദൃശാസ്ത്രത്തിന്റെ അന്വേഷണം കഴിയുന്നിടത്തോളം എങ്ങനെ ശരീരം കീറാതെയും മുറി 
ക്കാതെയും രോഗചികിത്സ നടത്താമെന്നതാണ്‌ (040൩-സയടയ൦ 70ഠേ്ധടട). ശരീരത്തിലെ തൊലി പൊട്ടിക്കാതെ, 
പലതരം സ്‌കാനിങ്ങും ലേസര്‍, ഗാമാ രശ്മികള്‍ തുടങ്ങിയവയും ഉപയോഗിച്ച്‌, ആന്തരാവയവങ്ങളിലും തല 
ച്ചോറിലും ശസ്ത്രകിയ നടത്താനുള്ള ശ്രമങ്ങളാണ്‌ അനതിക്രമ ശൈലിയില്‍ നടക്കുന്നത്‌. എന്തിനാണ്‌ ഇത്തരം 
വിദ്യകള്‍ അന്വേഷിക്കുന്നത്‌ എന്നു ചോദിച്ചാല്‍, അതിന്റെ മെഡിക്കല്‍ പ്രയോജനങ്ങളോടൊപ്പം, വൈദ്യശാ 
സ്ര്തം മനുഷ്ൃശരീരത്തിന്റെ അഖണ്ഡതയെയും സുഭ്രദതയെയും ആദരിക്കുന്നു എന്നു വേണമെങ്കില്‍ പറയാം. 
ചുരുക്കത്തില്‍ അക്രമരഹിതവും ആദരപൂര്‍വൃവുമായ ഒരു ചികിത്സാ സ്രമ്പദായമാണ്‌ ഉത്തമം. 


ഇപ്പറഞ്ഞ കാര്യങ്ങള്‍ക്ക്‌ മനുഷ്യബന്ധങ്ങളിലും സമൂഹത്തിന്റെ സുസ്ഥിതിയിലും വളരെ പ്രസക്തിയുണ്ട്‌. 
എന്റെ അയല്‍ക്കാരനും ഞാനും തമ്മില്‍ തെളിഞ്ഞ സൌഹൃദബന്ധമാണെങ്കില്‍, അയാളുടെ പറമ്പിലെ മരങ്ങ 
ളില്‍നിന്ന്‌ കൊഴിയുന്ന ഇലകള്‍ എന്റെ മുറ്റത്തു പറന്നു വീണാലോ, അതിരില്‍ നില്‍ക്കുന്ന തെങ്ങിലെ തേങ്ങ 
എന്റെ പുരപ്പുറത്തു വീണാലോ ഒരിക്കലും അത്‌ വഴക്കിലേക്ക്‌ നയിക്കയില്ല. പരസ്പര സ്നേഹവും വിശ്വാ 
സവും നല്ല അയല്‍ബന്ധം കാത്തുസൂക്ഷിക്കാനുള്ള താല്‍പര്യവും രണ്ടുപേര്‍ക്കുമുള്ളതുകൊണ്ട്‌ ഇത്തരം കൊച്ചു 
കാര്യങ്ങളെ അവര്‍ എളുപ്പം പരിഹരിക്കും. തിരിച്ച്‌ ഞങ്ങള്‍ തമ്മില്‍ ശ്രരുതയിലാണെങ്കില്‍, അയാളുടെ മുറ്റത്തെ 
പനിനീര്‍ച്ചെടിയിലെ പൂവിന്റെ ഒരിതള്‍ എന്റെ മുറ്റത്തു വീണാല്‍ മതി, അസഭ്യവര്‍ഷവും പ്രതികാരനടപടികളും 
ഉടന്‍ തുടങ്ങും. വാക്ശരങ്ങള്‍ മാത്രമല്ല, പഴയ ഗ്രാമീണശൈലിയില്‍ വെട്ടുകത്തിയും കോടാലിയുമൊക്കെ രംഗ 
പ്രവേശം ചെയ്യും. കൊലപാതകം വരെ സംഭവിക്കാം. ഇരുകൂട്ടരുടെയും കുടുംബമോ കൂട്ടുകാരോ ഒക്കെ പക്ഷം 
ചേര്‍ന്നാല്‍ അത്‌ നാടിന്റെ ശാപമായി മാറും. 


രണ്ടു സ്നേഹിതന്മാര്‍ തമ്മില്‍ എപ്പോഴെങ്കിലും പിണങ്ങിയാല്‍, അതുവരെ മാനൃതയുടെ ചര്‍മ്മാവരണ 
ത്തില്‍ മറച്ചുവച്ചിരുന്ന അഴുക്കുകളെല്ലാം പുറത്തെടുക്കാം. നാടുനീളെ ഇത്തരം വിഴുപ്പലക്ക്‌ രണ്ടു കൂട്ടരും നട 
ത്തും. ഒരേ അമ്മയില്‍ നിന്ന്‌ ജനിച്ച “സഹ-ഉദരന്മാരാ ണെങ്കില്‍ പറയുകയും വേണ്ട. അന്യന്മാര്‍ തമ്മിലുള്ള 
വൈരാഗ്യത്തെക്കാള്‍ കടുകട്ടിയാണ്‌ സഹോദരന്മാര്‍ തമ്മില്‍ പിണങ്ങിയാല്‍. വായില്‍ വരുന്നതും ഭാവനയില്‍ 
വിരിയുന്നതുമെല്ലാം പറയും. സത്യമോ അസത്യമോ എന്ന ഭേദമില്ല. സത്യാനന്തരം (൮081-൪൩) എന്ന വിശേഷ 
ണവും നല്‍കാം. 


ഇപ്പോള്‍ ഭൂഖണ്ഡങ്ങള്‍ക്കപ്പുറത്ത്‌ നിന്ന്‌ സോഷ്യല്‍ മീഡിയയിലൂടെ വിഴുപ്പലക്ക്‌ നടത്തുന്നവരുണ്ട്‌ ധാരാ 
ളം. ഇതൊന്നും മാഞ്ഞുപോകുന്നില്ല. ദൈവത്തിന്റെ സന്നിധിയില്‍ സര്‍വ്വവും രേഖപ്പെടുന്ന മഹാഗ്രന്ഥത്തെക്കുറിച്ച്‌ 
കുട്ടികളോട്‌ പറഞ്ഞ്‌ മാതാപിതാക്കളും സണ്ടേസ്‌കൂള്‍ അദ്ധ്യാപകരും പണ്ട്‌ പേടിപ്പിക്കുമായിരുന്നു. എല്ലാം 
ദൈവം കാണും, ഓരോ വാക്കും രേഖപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞത്‌ അതീവ വിസ്മയത്തോടെയും ഭയ 
ത്തോടെയുമാണ്‌ കേട്ടിരുന്നത്‌. ഇതിപ്പോള്‍ ദൈവമല്ല, മനുഷ്യന്റെ തന്നെ ഡിജിറ്റല്‍ സംവിധാനങ്ങള്‍ അത്‌ 
ചെയ്യുന്നുണ്ട്‌. സാറ്റലൈറ്റ്‌ കണ്ണുകളും സിസി ക്യാമറയും സ്മാര്‍ട്ടഫോണുമൊക്കെ രേഖപ്പെടുത്തുന്നത്‌ നാം 


മായിച്ചാലും മാഞ്ഞുപോവുകയില്ല. അതുകൊണ്ട്‌ തല്‍ക്കാലത്തെ ആവേശത്തിലും അറിവില്ലായ്മയിലും പറ 
ഞ്ഞുപോകുന്നതും ചെയ്തുകൂട്ടുന്നതുമായ സകലവും പിന്നീട വെളിപ്പെടും. “നിഗൂഡമായതെല്ലാം പുരപ്പുറത്ത്‌ 
ഘോഷിക്കപ്പെടും” എന്നു സുവിശേഷത്തില്‍ യേശുതമ്പുരാന്‍ പറയുന്നത്‌ ഓര്‍ക്കാം. 


ജീവിതവ്യവഹാരത്തില്‍ പലരോടും നമുക്കു വിയോജിക്കേണ്ടി വരും. ചിലരെ ധാര്‍മ്മിക തത്വങ്ങളുടെ പേരില്‍ 
എതിര്‍ക്കേണ്ടി വരും. മറ്റു ചിലരെ പരസ്യമായി വിമര്‍ശിക്കേണ്ടി വരും. എല്ലായ്പ്പോഴും മിണ്ടാതിരിപ്പാന്‍ സാമൂ 
ഹിക ഉത്തരവാദിത്തവും കടമകളും നമ്മെ അനുവദിക്കുകയില്ല. എങ്കിലും ശ്രതുവിനെ കുറിച്ചാണെങ്കിലും ഉപ 
യോഗിക്കുന്ന വാക്കുകള്‍ സഭ്യമായിരുന്നാല്‍ നല്ലതാണ്‌. എപ്പോഴെങ്കിലും അവരുമായി ഒത്തുതീര്‍പ്പിലും അനുര 
ഞ്ജനത്തിലും എത്തേണ്ടിവരുമെന്നും ഓര്‍ക്കാം. 


സഭയില്‍ പറയാന്‍ കൊള്ളാവുന്ന മാന്യമായ ഭാഷയ്ക്കാണ്‌ സഭ്യമായ ഭാഷ എന്നു പറയുന്നത്‌. രാഷ്ര്ര 
വ്യവഹാരത്തില്‍ “പാര്‍ലമെന്ററി” എന്നു പറയുമല്ലോ. പാര്‍ലമെന്റ്‌ “ജനപ്രതിനിധികളുടെ സഭയാണ്‌." അവിടെ 
പറയുന്നത്‌ എല്ലാ ജനങ്ങളെയും - സ്വന്തം കക്ഷിക്കാരെയും മറുകക്ഷിക്കാരെയും - പൊതുവായി പരിഗണിച്ചു 
വേണം. ഇപ്പോള്‍ ഇലക്ഷന്‍ സമയമാണല്ലോ. എതിര്‍ സ്ഥാനാര്‍ത്ഥിക്കെതിരായി അസഭ്യപ്രയോഗമോ, വ്യാജ 
മായ ആരോപണങ്ങളോ നടത്തിയാല്‍ ഇലക്ഷന്‍ കമ്മീഷനും കോടതിക്കും ഇടപെടാം. ഇത്‌ നിയമമായതു 
കൊണ്ട്‌, ഉള്ളില്‍ തോന്നുന്നതല്ലാം വിളിച്ചു പറയാന്‍ ഒരു സ്ഥാനാര്‍ത്ഥിക്കോ, അയാളുടെ കക്ഷിക്കാര്‍ക്കോ 
തോന്നുകയില്ല. “പ്രതിപക്ഷ ബഹുമാനം” എന്ന വാക്ക്‌ രാഷ്ര്ട വൃവഹാരത്തിലുണ്ട്‌. 


ഈ നിയമാനുസൃത മാനൃതയെങ്കിലും (ധാര്‍മ്മികാന്തസ്സ്‌ ഇല്ലെങ്കിലും) മതവിശ്വാസികളില്‍ കണ്ടാല്‍ നന്നാ 
യിരുന്നു. നാം ജീവിതത്തില്‍ ആദരിക്കുന്ന ചില വ്യക്തികളുണ്ട്‌, ആദര്‍ശങ്ങളും ആശയങ്ങളുമുണ്ട്‌. ആ വൃക്തി 
കളൊക്കെ പൂര്‍ണ്ണരായതുകൊണ്ടല്ല, താരതമ്യേന അവരുടെ ചിന്തകളും പ്രവര്‍ത്തനങ്ങളും സമൂഹനന്മയ്ക്ക്‌ 
ഉതകുന്നതുകൊണ്ടാണ്‌ ആദരം. ആശയങ്ങള്‍ ചിരസ്ഥായി ആയതുകൊണ്ടല്ല, നമുക്കറിയാവുന്ന തോതുകള്‍ 
വച്ച്‌ നോക്കുമ്പോള്‍ താരതമ്യേന ജനക്ഷേമകരവും മനുഷ്യഭാവിക്ക്‌ ഉതകുന്നതുമാണ്‌ അത്തരം ആശയങ്ങളും 
ആദര്‍ശങ്ങളും എന്നു ബോധ്യമുള്ളതുകൊണ്ടാണ്‌ അവയോട്‌ ആഭിമുഖ്യം പുലര്‍ത്തുന്നത്‌. ഇവിടെ പൊതു 
നന്മയും സമൂഹത്തിന്റെ നല്ല ഭാവിയുമാണ്‌ അളവുകോല്‍. അവയെ വെറുതെ പിച്ചിച്ചീന്തരുത്‌. 


എതിരഭിപ്രായം പുലര്‍ത്തുന്നവരോട്‌ സംവദിക്കുന്നതിന്‌ (ഒരുമിച്ചിരുന്ന്‌ സംസാരിക്കുക) പകരം അവരുടെ 
ബാല്യം മുതലുള്ള ചരിത്രം പറഞ്ഞ്‌ ആക്ഷേപിച്ചുകൊണ്ടിരുന്നാല്‍, സമൂഹത്തില്‍ അതുണ്ടാക്കുന്ന അനുരണ 
നങ്ങള്‍ നമുക്കു കുറച്ചൊക്കെ സങ്കല്‍പ്പിക്കാം. 


പൊതുസമ്മതമായ ധാരണകളാണ്‌ സമൂഹ ഭദ്രതയുടെ പ്രബലമായ ഒരടിസ്ഥാനം. ഫുട്‌ബോള്‍ മത്സരത്തില്‍ 
കളിക്കാന്‍ കോര്‍ട്ടിലിറങ്ങുന്ന രണ്ടു ടീമുകളും ആ കളിയുടെ നിയമങ്ങളെ അനുസരിക്കുമെന്ന്‌ ധാരണയുണ്ട്‌. 
അവര്‍ മുര്രപ്പരതത്തില്‍ എഴുതി ഒപ്പിടുന്നില്ല. എങ്കിലും അലിഖിതമായ ധാരണ ധാരാളം മതി. ഇലക്ഷനു മത്സരി 
ക്കുന്നവര്‍ ജനവിധി അനുസരിക്കുമെന്ന്‌ ധാരണയുണ്ട്‌. പക്ഷേ ശ്രീമാന്‍ ട്രമ്പിനെപ്പോലെ ജനവിധി വ്യക്തമാ 
യാലും അത്‌ തെളിഞ്ഞ മനസ്സോടെ സ്വീകരിക്കാതെ അതുമിതും പുലമ്പുന്നത്‌ ആ ധാരണയെയും അതു മൂലം 
സമൂഹ ഭ്രദതയെയും തകര്‍ക്കുകയാണ്‌. വ്യവഹാരത്തിനു കോടതിയില്‍ പോകുന്ന ഇരുകൂട്ടരും അന്തിമ കോടതി 
വിധി അനുസരിച്ചുകൊള്ളാമെന്ന്‌ ധാരണയുണ്ട്‌. അതിനു പകരം, നമുക്കനുകൂലമായതു മാതമേ സ്വീകരിക്കൂ 
എന്നു വന്നാല്‍ ധാരണ തകര്‍ന്നു. പിന്നെ അരാജകത്വമാണ്‌. അവിടെ ബലപ്രയോഗവും ഒരിക്കലും തീരാത്ത 
പകയുമാണ്‌ സമൂഹത്തെ കാത്തിരിക്കുന്നത്‌. സാമൂഹിക ധാര്‍മ്മികതയുടെ ജീര്‍ണ്ണതയ്ക്ക്‌ നാം തുടക്കമിട്ടു ക 
ഴിഞ്ഞാല്‍, അത്‌ സര്‍വൃനാശത്തിലേക്കു മാത്രമേ വഴിതുറക്കൂു. എഴുതപ്പെടാത്ത ധാരണകളാണ്‌ വ്യക്തിബന്ധ 
ങ്ങളുടെയും സാമൂഹിക ഭ്രദതയുടെയും ആണിക്കല്ല്‌. 


ഈ ലേഖനത്തില്‍ തലക്കെട്ടില്‍ ഉപയോഗിച്ച വാക്കുകള്‍ - അമലം, വിമലം - മിക്കവാറും എല്ലാവര്‍ക്കും 
ഇഷ്ടപ്പെട്ടവ ആയിരിക്കും എന്നു തോന്നുന്നു. കാരണം, പെണ്‍കുഞ്ഞുങ്ങള്‍ക്കു പേരുകൊടുക്കാന്‍ അവയെ 
നാം ഉപയോഗിക്കുന്നുണ്ട്‌. കത്തോലിക്കാ സഭയില്‍ വിശുദ്ധ കന്ൃയകമറിയാമിനെയും മാതാവിന്റെ പേരിലുള്ള 
സ്ഥാപനങ്ങളെയും വിശേഷിപ്പിക്കാന്‍ മലയാളത്തില്‍ അവ ഉപയോഗിക്കുന്നു. എന്നാല്‍ ആ വാക്കുകളില്‍ മറ 
ഞ്ഞിരിക്കുന്ന “മലം” ആര്‍ക്കും അത്ര ഇഷ്ടമായിരിക്കുകയില്ല. എങ്കിലും നാമെല്ലാം ശരീരത്തില്‍ അത്‌ ഓരോ 
അളവില്‍ വഹിക്കുന്നുണ്ട്‌, “കൊണ്ടു നടക്കാം കണ്ടു നടക്കാന്‍ വയ്യ” എന്നു മലയാളത്തില്‍ പറയാറുണ്ടല്ലോ. 
ദഹിച്ച ആഹാരത്തിന്റെ ഉച്ഛിഷ്ടമായി നാം വിസര്‍ജ്ജിക്കുന്ന വസ്തുവിനാണ്‌ ഇപ്പോള്‍ ആ വാക്ക്‌ ഉപയോഗിക്കു 
ന്നത്‌. എന്നാല്‍ ശരീരത്തിലെ നവദ്വാരങ്ങളും വിസര്‍ജ്ജിക്കുന്നതെല്ലാം “മലം' ആണ്‌. മലിനമായത്‌, അശുദ്ധമാ 
യത്‌, വര്‍ജ്യമായത്‌ എന്ന അര്‍ത്ഥത്തില്‍, കണ്‍പീള, ചെവിപ്പീ, മൂക്കിള, കഫം, വിയര്‍പ്പ്‌, മൂരതം, കൊഴിഞ്ഞ തല 
മുടി എന്നിവയെല്ലാം മലമാണ്‌. ജീവനുള്ള ശരീരത്തില്‍ നിന്ന്‌ വേര്‍പെട്ടുകഴിയുമ്പോഴാണ്‌ അവ ശരിക്കും മാലി 
ന്യമാകുന്നത്‌. ശരീരത്തിനുള്ളിലായിരിക്കുമ്പോള്‍, നാം അതിനോട്‌ വെറുപ്പ്‌ കാണിക്കാറില്ല. കാരണം അത്‌ ചൈത 
നൃമുള്ള ശരീരത്തിന്റെ ഭാഗമാണ്‌. 


നമ്മുടെ ധാര്‍മ്മിക വ്യവസ്ഥയില്‍ ഇതിന്‌ അര്‍ത്ഥമുണ്ട്‌. നല്ല ബന്ധങ്ങളുടെ ഇഴകള്‍ കൊണ്ട്‌ നാം ഏകശരീ 
രമായി കൂട്ടിച്ചേര്‍ക്കപ്പെടുമ്പോള്‍, നമുക്കു പരസ്പരം കുത്തിക്കീറാനും മാലിന്യം ചികയാനും താല്‍പ്പര്യമുണ്ടാ 
വില്ല. പരസ്പരം വേര്‍പെടുമ്പോഴാണ്‌ അങ്ങനെ സംഭവിക്കുന്നത്‌. അങ്ങനെ കണ്ടാല്‍ അത്‌ രോഗലക്ഷണമാ 
ണെന്ന്‌ തിരിച്ചറിയണം. 


ഇംഗ്ലീഷില്‍ ടഠ്വഠിഠഇു' എന്നൊരു വാക്കുണ്ട്‌. മനുഷ്യവിസര്‍ജ്യത്തെക്കുറിച്ചുള്ള പഠനമാണത്‌. വൈദ്ൃശാസ്ര്ര 
ത്തിലും ബയോളജിയിലും മലം പരിശോധിച്ച്‌ പലതരം ബാക്ടീരിയകളെയും രോഗങ്ങളെയും കണ്ടെത്താനാവും. 
എന്നാല്‍ സാഹിതൃത്തിലും സംഭാഷണത്തിലും വെറും തമാശകളില്‍പ്പോലും എപ്പോഴും അമേധ്യം പ്രധാന 
വിഷയമാക്കുന്നവരുണ്ട്‌. അതിരുകവിഞ്ഞാല്‍ ഇതൊരു മനോരോഗലക്ഷണമാണ്‌. ശരീരത്തില്‍ മറഞ്ഞിരിക്കുന്ന 
മാലിന്യത്തെ തോണ്ടുക എന്നത്‌ ചിലരുടെ ഇഷ്ടവിനോദമാണ്‌. അവരുടെ മാനസികാരോഗ്യനില സംശയാ 
സ്പദമാണ്‌ എന്നു വിചാരിക്കണം. യാതൊരു നിയ്രന്രണവുമില്ലാത്ത സോഷ്യല്‍ മീഡിയ ഇപ്പോള്‍ ഇത്തര 
ക്കാര്‍ക്ക്‌ തോണ്ടല്‍ വേദിയാണ്‌. 


21-ാം നൂറ്റാണ്ടില്‍ ഇന്ത്യയില്‍ സര്‍ക്കാരിന്റെ ഒരു പ്രധാന ജോലി ലക്ഷോപലക്ഷം മനുഷ്യര്‍ക്ക്‌ ശുചിമുറി 
കള്‍ പണിയുക എന്നതാണ്‌. പരസ്യമായി വിസര്‍ജ്ജനം നടത്തുന്നത്‌ തടയാനാണ്‌ സര്‍ക്കാരും സാമൂഹിക 
സംഘടനകളും ശ്രമിക്കുന്നത്‌. എന്നാല്‍ സോഷ്യല്‍ മീഡിയയെ മാലിന്യപ്രിയരായവര്‍ക്ക്‌ പരസ്യമായി വെളി 
ക്കിറങ്ങാനുള്ള പുറമ്പോക്ക്‌ ഭൂമിപോലെയാണ്‌ പലരും കാണുന്നത്‌. 


ഭാഷയുടെ വിമലത തിരിച്ചെടുക്കണമെങ്കില്‍ ഹൃദയത്തിന്റെ വിശുദ്ധിയും മനസ്സിന്റെ മാന്യതയും ആവശ്യ 
മാണ്‌. ക്രിസ്തു പറഞ്ഞു: “മനുഷ്യന്റെ ഉള്ളിലേക്ക്‌ പോകുന്നതല്ല അവനെ അശുദ്ധനാക്കുന്നത്‌, അവന്റെ വായില്‍ 
നിന്ന്‌ വരുന്നതത്രേ. 


വാക്ക്‌ അഥവാ വചനം വിശുദ്ധമാണ്‌. സര്‍ഗ്ഗ,ര്പവണമാണ്‌. സ്രഷ്ടാവായ ദൈവത്തിന്റെ വചനം (1.005) 
ആയിട്ടാണ്‌ യേശുക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നത്‌ എന്ന്‌ നാം പഠിക്കുന്നു. മനുഷ്യരെ പൊതുവെ 1.01 
അഥവാ സംസാരയുക്തി ശേഷിയുള്ളവര്‍ എന്നും മറ്റെല്ലാ ജീവജാലങ്ങളെയും ൧001 അഥവാ സവിശേഷ 
യുക്തിശേഷി ഇല്ലാത്തവര്‍ എന്നും ഗ്രീക്ക്‌ ചിന്തകര്‍ വിശേഷിപ്പിച്ചു. എല്ലാ മാലിന്യങ്ങളില്‍ നിന്നും വചനത്തെ 
കാത്തുസൂക്ഷിക്കാന്‍ വാഗ്ജീവികളായ നമുക്ക്‌ കടമയുണ്ട്‌. 


